Kerala Gazette No. 7 dated 14th February 2012 . 
PART II 


MENT OF 


കേരള നിയമസഭാ സെക്രട്ടേ 


വിജ്ഞാപനം 


നമ്പർ 6360 / ലെജിൻ - 2/ 2011 / ലെജി. 


തിരുവനന്തപുരം, 2012 ജനുവരി 31. 


- കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2011- ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 
( ഭേദഗതി) ബിൽ, ഉദ്ദേശ കാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


പി. കെ . മുരളീധരൻ, 
സെക്രട്ടറി -ഇൻ- ചാർജ്. 


പതിമൂന്നാം കേരള നിയമസഭ 


ബിൽ നമ്പർ 65 


2011 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 

( ഭേദഗതി) ബിൽ 


2003 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 2003- ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും ആക്റ്റ് (2003 - ലെ 31 ) 
ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരി 
ക്കുകയാൽ ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവൽസരത്തിൽ ഇനി പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2011 - ലെ കേരള ജലസേചനവും 
ജലസംരക്ഷണവും ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 


- ( 2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 58 -ാം വകുപ്പിന്റെ ഭേദഗതി. - 2003 - ലെ കേരള ജലസേചനവും ജലസംരക്ഷണവും 
ആക്റ്റിലെ (2003- ലെ 31 ) 58 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ, ( ജെ ) ഖണ്ഡത്തിനുശേഷം, 
ഇനി പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 


“( കെ ) സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പോലീസ് ഇൻസ്പെക്ടർ 
ജനറലിന്റെ പദവിയിൽ കുറയാത്ത ഒരു പോലീസ്ഉദ്യോഗസ്ഥൻ . 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


ഡാമുകളുടെ സുരക്ഷയിൽ വർദ്ധിച്ചുവരുന്ന ഭീഷണികണക്കിലെടുത്ത് ഇൻസ്പെക്ടർ 
ജനറലിന്റെ പദവിയിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേരള ഡാം 
സേഫ്റ്റി അതോറിറ്റിയിൽ അംഗമായി ഉൾപ്പെടുത്തുന്നതിന് കേരള ഡാം സേഫ്റ്റി 
അതോറിറ്റി അതിന്റെ 15-ാമത് യോഗത്തിൽ സർക്കാരിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. 
സർക്കാർ ആ നിർദ്ദേശം അംഗീകരിക്കുകയും പോലീസ് ഇൻസ്പെക്ടർ ജനറലിന്റെ 
പദവിയിൽ കുറയാത്ത ഒരു പോലീസ്ഉദ്യോഗസ്ഥനെ കേരള ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ 
ഒരു അംഗ മാ യി നാമ നിർദ്ദേശം ചെയ്യു ന്ന തി നാ യി 2 003 - ലെ കേരള 
ജലസേചനവും ജലസംരക്ഷണവും ആക്റ്റിലെ (2003 - ലെ 31) 58 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് പ്രസ്തുത ആക്റ്റിൽ വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് 
തീരുമാനിച്ചു . 

- മുകളിൽ പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്ന തിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 
ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 
ബില്ലിന്റെ രണ്ടാം ഖണ്ഡം, പോലീസ് ഇൻസ്പെക്ടർ ജനറലിന്റെ പദവിയിൽ 
കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കേരള ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ ഒരു 
അംഗമായി നാമനിർദ്ദേശം ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നു . കേരള ഡാം സേഫ്റ്റി 
അതോറിറ്റിയിൽ ഒരു പുതിയ അംഗമായി ഒരു പോലീസ് ഇൻസ്പെക്ടർ ജനറലിനെ 
ഉൾപ്പെടുത്തുമ്പോൾ യാത്രാബത്ത, ക്ഷാമബത്ത, സിറ്റിംഗ് ഫീസ് എന്നീ ഇനങ്ങളിൽ 
ചെലവ് ആവശ്യമായി വരും. ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടു 
വരികയും ചെയ്താൽ സംസ്ഥാന സഞ്ചിത നിധിയിൽ നിന്നും ചെലവ് വരുന്നതാണ്. 
ഈ ചെലവ് നാമമാത്രമായി കരുതാമെങ്കിലും ഈ ഇനത്തിൽ ഉണ്ടായേക്കാവുന്ന 
യഥാർത്ഥ ചെലവ് ഏതെങ്കിലും അളവിൽ കൃത്യമായി കണക്കാക്കുവാൻ ഈ 
ഘട്ടത്തിൽ സാധിക്കുന്നതല്ല. 


പി . ജെ . ജോസഫ്. 


( ശരിത്തർജ്ജമ ) 


